Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL/ TV ( N ) / 12 / 12 - 14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th March 2012 
- 2012 മാർച്ച് 27 
7th Chaithra 1934 
1934 ചൈതം 7 


-- 13 


വാല്യം 57 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


രണ പ്രവർത്തികൾ - 11,94, 000. 


നമ്പർ എ . ഇ .( 2) - 65 / 2012. 


2012 മാർച്ച് 13. 


നിരതദ്രവ്യം - 30,000. 


ടെർ ഫോറത്തിന്റെ വില - 1,800 + വാറ്റ്. 


-- കേരള ഗവർണ്ണർക്കു വേി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽ സരസ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


കവറിന്റെ പുറത്ത് പ്രവ്യത്തിയുടെ പേര് എഴു 
തി യി രി ക്കേ താ ണ് . ദർഘാ സു കൾ 11 - 4 - 2012 വൈകു 
ന്നേരം 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരി 
ക്കു ന്നതും അന്നേദി വസം വൈകുന്നേരം 3. 30 - ന 
-- ഹാജരുള്ള കരാ റു കാ രു ടെയോ അ വർ രേഖാമൂലം 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസംഏതെങ്കിലും കാരണ 
വശാൽ അവധി ദിവസം ആയിരുന്നാൽ അടുത്ത പ്രവൃത്തി 
ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും തുറക്കു 
ന്നതാണ്. 


പണി തീർക്കേ കാലാവധി - 2 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും 
3 - 4 - 2012 -ാം തീയതി മുതൽ ദർഘാസ് ദിവസം പകൽ 
ഒരു മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് അപേക്ഷ കൾ സമർപ്പി ക്കേ തും 
നിശ്ചിത വില്പന നികു തി യ ടക്കം ഈ ആഫീ സിൽ 
അടച്ച് രസീത് വാങ്ങേതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
അടയ്ക്കേതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണ വശാലും മടക്കി ക്കൊടുക്കു ന്ന ത ല്ല . ദർഘാസ് പ് 
തിക അംഗീകൃത കരാറുകാർക്കുമാത്രം ലഭിക്കു ന്നതും 
ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) എന്ന പേരിൽ അടച്ച 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാ 
സിനോടൊപ്പം സമർപ്പിക്കേതാണ്. നിശ്ചിത നിരതദ്രവ്യം 


| പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും കൊല്ലം, 
തഴവ പഞ്ചായത്തിലെ പാവുമ്പ കാളിയൻ ചന്തയുടെ നവീക 


KERALA GAZETTE 


[PART III 


ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ ക്കാ വു ന്ന തു മാ യ 2 ,000 ( രാ യിരം രൂപ മാത്രം) 
നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ ഡിമാന്റ് ഡാഫ് റ്റ് നിര ത ദ വ്യ മായും കൂടാതെ 
100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് ടെറിലെ 33 -ാം ഖണ്ഡികയിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം 
സമർപ്പിക്കേതാണ്. പൊതുമരാമത്ത്വകുപ്പിലെ ദർഘാസുകൾ ഒരു ഉടമ്പടിയും 100 ( നൂറ് രൂപ മാത്രം) മുദ്രപ്പത്രത്തിൽ 
സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരി ടെറിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേതാണ്. 
ക്കും . 

ദർഘാസുകൾ ഏപ്രിൽ മാസം 12 -ാം തീയതി പകൽ 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 

1 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നു തന്നെ 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

ഉച്ചകഴിഞ്ഞ് 2.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസു 
കൊല്ലം. എഞ്ചിനീയർ (കൃഷി). 

കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ ഇടുക്കി പിൻസിപ്പൽ കൃഷി 
ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ദർഘാ സു കൾ തുറക്കു ന്ന തുമാ യി രിക്കും. ഏതെങ്കിലും 

കാരണവശാൽ പ്രസ്തുത ദിവസം പൊതു അവധിയായി പ് 
ദർഘാസ് പരസ്യം 

ഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയം ടെ 

റുകൾ സ്വീകരിക്കുന്നതിനും തുറക്കുന്നതിനും ബാധകമായിരി 
നമ്പർ ഇ . (5) -1314/ 2012. 

2012 ഫെബ്രുവരി 29. 

ക്കും . ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് 
- ഇടുക്കി ജില്ലയിലെ വിവിധ കൃഷിഭവനുകളിലും കൃഷി കൃഷി ഡയറക്ടറുടെ അംഗീകാ ര ത്തിന് വിധേ യ മായി 
ഭവനുകളിൽ നിന്ന് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലും ജില്ലയിലെ 

സ്വീകരിക്കുന്നതും ടിയാൾ ജാമ്യം നിക്ഷേപമായി 10 ,000 
കൃഷി വകുപ്പിന് കീഴിലുള്ള മറ്റ് ഓഫീസുകളിലും 2012 -13 

( പതിനായിരം രൂപ മാത്രം) ഇടുക്കി ( പിൻസിപ്പൽ കൃഷി 
വർഷം ഈ ഓഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ 

ഓഫീസറുടെ പേരിൽ ബാങ്ക് ഡാഫ്റ്റായി നൽകേതുമാണ്. 
നിന്നും വിത്ത്, നടീൽ വസ്തുക്കൾ, മറ്റ് അവശ്യസാധനങ്ങൾ 

കൂടാതെ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട വ്യവസ്ഥ 
എന്നിവ ശേഖരിച്ച് കൃത്യസ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് 

കൾ ഉൾപ്പെടുത്തി ഒരു കരാറും എഴുതി സമർപ്പിക്കേതാണ്. 
സ്വകാര്യ ലോറി ഉടമകളിൽനിന്നും ലോറി കോൺട്രാക്ടർമാ 

ഏതൊരു ദർഘാസും കാരണം കൂടാതെ നിരസിക്കുന്നതിനോ 
രിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം പ്രിൻസിപ്പൽ കൃഷി 

ഓഫീസറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ ദർഘാസുകൾക്ക് 
തെങ്ങിൻ തൈകൾ 1500 എണ്ണവും കുരുമുളക് വള്ളികൾ 

ബാധകമായ എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധ 
5000 എണ്ണവും മറ്റ് ഫലവൃക്ഷ ഗ്രാറ്റുകൾ ഉൾപ്പെടെയുള്ള 

കമായിരിക്കും. ഇതോടൊപ്പം ചേർത്തിട്ടുള്ള പ്രത്യേക നിബ 
കൂടതൈകൾ 1000 എണ്ണവും വീതം ( മിനിമം ) ഒരു ലോഡിൽ 

ന്ധനകൾക്ക് വിധേയമായി മാത്രമേ ടെർ സ്വീകരിക്കുകയുള്ളൂ. 
വഹി ക്കു വാൻ ശേഷിയുള്ള വാഹ ന ങ്ങ ളാണ് ഉപ 

ദർഘാസുകൾ സീൽ ചെയ്ത കവറുകളിൽ സമർപ്പിക്കേതാ 
യോ ഗി ക്കേത്. ടി അള വു കളും എണ്ണ ങ്ങളും പര മാ വധി 

ണ്. കവറിന് മുകളിൽ ദർഘാസ് നമ്പരും വിത്ത്, നടീൽ 
യായി കണ ക്കാ ക്കു വാൻ പാടില്ല . ഓരോ ടിപ്പും 

- വസ്തുക്കൾ തുടങ്ങിയവ വിതരണം നടത്തുന്നതിലേക്ക് ലോറി 
ഈ ഓഫീസിൽ നിന്നു മുള്ള നിർദ്ദേശ പ്രകാരം കമീ 

വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള ദർഘാസ് എന്നും രേഖപ്പെ 
ക രി ക്കേ താ ണ് . വസ് തു ക്കൾ ലോറി യിൽ കയറ്റി 

ടുത്തേതാണ്. സീൽ ചെയ്ത കവറിന് പുറത്ത് പ്രിൻസിപ്പൽ 
നിർദ്ദിഷ്ട സ്ഥല ങ്ങ ളിൽ ഇറക്കു ന്നതു വരെ എന്തെങ്കിലും കൃഷിഓഫീസർ, ഇടുക്കി, മിനി സിവിൽ സ്റ്റേഷൻ, തൊടുപ 
കേടുപാടുകളോ കുറവോ സംഭവിച്ചാൽ ആയതിന്റെ ഉത്തര ഴ എന്നും ടെർ നൽകുന്ന ആളുടെ പേരും മേൽവിലാസവും 
വാദി കോൺട്രാക്ടർ മാത്രമായിരിക്കും. പ്ലാസ്റ്റിക് കൂടുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തേതുമാണ്. 
വളർത്തിയ തെകൾ ഒരു നിരയിൽ കൂടുതൽ വയ്ക്കുവാൻ 
പാടില്ല . 

- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർക്ക് ഫോറം ഒന്നിന് 

വിലയായ 800 (എണ്ണൂറ് രൂപ മാത്രം) -ം ഈ തുകയുടെ 
വിതരണ വസ്തുക്കളുടെ പട്ടികയും വാഹനങ്ങളുടെ 

4 ശതമാനം വാറ്റ് നികുതിയും അടച്ച് പ്രവർത്തി ദിവസങ്ങളിൽ 
സഞ്ചാരക്രമത്തിനുള്ളഉത്തരവും കോൺട്രാക്ടർ തന്നെ നേ 

ഈ ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. 
രിട്ട് ഈ ഓഫീസിൽ നിന്നും വാങ്ങേതും നിർദ്ദേശിക്കുന്ന പ് 
കാരം ട്രിപ്പുകൾ ക്രമീകരിക്കേതുമാണ്. നടീൽ വസ്തുക്കൾ 

ഫോറം വിൽപ്പന 2012 ഏപ്രിൽ മാസം 12 -ാം തീയതി 
എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ടി പ പകൽ 12 മണിവരെ ഈ ഓഫീസിൽ നിന്നും നടത്തുന്നതാ 
വർത്തിക്കായി ഏറ്റവും കുറഞ്ഞ ദൂരം മാത്രം വരുന്ന റൂട്ടിൽ 

ണ്. 
സഞ്ചരിക്കേതാണ്. 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, 

( ഒപ്പ്) 
വാഹ ന ത്തിനുള്ള ഏറ്റവും കുറഞ്ഞ വാടക നിരക്ക് തൊടുപുഴ. 

പ്രിൻസി 
ലോഡ് കിലോമീറ്റ റിന് ( ലോ ഡു മായി സഞ്ച രി ക്കുന്ന - പ്പൽകൃഷിഓഫീസർ. 
കിലോമീറ്ററിന് മാത്രം) സാധാരണ റോഡ്, ഹൈറേഞ്ച് റോഡ് 
എന്ന തിന് പ്രത്യേകം ടെർ ഫോമിൽ രേഖപ്പെടുത്തണം. 
വസ്തുക്കൾ ലോറിയിൽ കയറ്റുന്നതും ഇറക്കുന്നതും അതാത് 

ടെർ / ലേലപ്പരസ്യം 
കേന്ദ്രത്തിലെ തൊഴിലാളികൾ ആയതിനാൽ കയറ്റിറക്കുകൂലി 
അനുവദിക്കുന്നതല്ല. യാതൊരു കാരണവശാലും പോളിത്തീൻ 

നമ്പർ എൻ. ഇ . 102 /2012. 

2012 മാർച്ച് 2. 
കവറിൽ വളർത്തിയ തൈകൾ ഒന്നിനുമുകളിൽ മറ്റൊന്നായി 

നേര്യമംഗലം കൃഷി ഫാമിലെ വിവിധ ബ്ലോക്കുകളി 
കയറ്റിവയ്ക്കുവാൻ പാടില്ല . 

ലുള്ള കൊക്കോ മരങ്ങളിൽ കായ്ഫലമുള്ളവയിൽ നിന്നും 
- ഇടുക്കി പിൻസിപ്പൽ കൃഷി ഓഫീസറുടെ പേരിൽ 

2013 ഫെബ്രുവരി 28 -ാം തീയതിവരെയുള്ള കാലയളവിൽ 

വിളവെടുപ്പ് നട ത്തു ന്ന തി നുള്ള അവകാശം ടെർ / ലേല 
എടു ത്തിട്ടു ള്ളതും തൊടു പു ഴ യിലെ ഏതെ 
ങ്കിലും ദേശ സാൽകൃത ബാങ്കിൽ മാറ്റി യെ ടു 

വ്യവ സ്ഥ യിൽ വിൽക്കു ന്നതിന് തീരു മാ നിച്ചി രി ക്കു ന്നു . 
താല്പര്യമുള്ളവർ 29 - 3 - 2012 വ്യാഴാഴ്ച പകൽ 3 മണിക്ക് 


49 


KERALA GAZETTE 


[PART III 


11. ടെർ ഫോറം 29 - 3 - 2012 പകൽ 1 മണിവരെ മാത്രമേ 

വിൽക്കുകയുള്ളൂ. 


മുമ്പായി നിശ്ചിത ഫോറത്തിൽ ടെർ സമർപ്പിക്കേണ്ടതാണ്. 
അന്നേ ദിവസം പകൽ 3 . 30 മണിക്ക് അപ്പോൾ ഹാജ 
രുള്ള ടെറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടെർ തുറക്കുന്ന താ 
ണ്. എന്തെങ്കിലും കാരണവശാൽ ടി ദിവസം അവധിയായി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഇതേ 
സമയം തന്നെ ലേല നടപടികൾ നടത്തുന്നതായിരിക്കും. 


കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവർത്തി സ മ യ ങ്ങ ളിൽ 
- ഓഫീസുമായി ബന്ധപ്പെടേതാണ്. ഫോൺ: 0485 - 2554416. 


നിബന്ധനകൾ 


( ഒപ്പ്) 


ജില്ലാ കൃഷിത്തോട്ടം, 
നേര്യമംഗലം. 


സൂപ്. 


ദർഘാസ് പരസ്യം 


നമ്പർ ടി . ബി . ( 1) - 1663 / 2012. 

2012 മാർച്ച് 2, 
- തൃശ്ശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽനിന്നും 2012- 13 
സാമ്പത്തിക വർഷത്തിൽ ജില്ലയിൽ കൃഷി വകുപ്പിന് ആവശ്യമായ 
വിത്തുതേങ്ങ , തെങ്ങിൻ തൈകൾ, മറ്റ് നടീൽ വസ്തുക്കൾ 
മുതലായവ വിവിധ ഉല്പാദന കേന്ദ്രങ്ങളിലേക്കും ഉല്പാദന 
കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ കീഴാഫീസുകളിലേക്കും എത്തി 
ക്കുന്നതിന് പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ താൽപ്പര്യമുള്ള 
ലോറി ഉടമകളിൽനിന്നും താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 


- ടെർ ഫോറം 400 വിലയ്ക്ക് ( വിൽപ്പ ന നികുതി 
പുറ മേ ) ആ ഫീ സി ൽ നിന്ന് ലഭി ക്കു ന്ന താ ണ് . 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 

കൊടുക്കുന്നതല്ല. 
2. ടെർ / ലേലത്തിൽപങ്കെടുക്കുവാൻ " 1, 500 നിരതദ്രവ്യം 

ഡി . ഡി . ആയി ( അക്കൗ് പേയി അല്ലാതെ) ടെറിനോ 

ടൊപ്പം നൽകേതാണ്. 
3. ടെ റിലോ/ ലേല ത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിന് പുറമെ 
മൊത്തം ലേലത്തുകയുടെ മൂന്നിൽ ഒരുഭാഗം തുക 
കൂടി അപ്പോൾതന്നെ അടക്കേതും അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തര വാദി ത്വ 
ത്തിൽ പുനർലേലം നടത്തുന്നതുമായിരിക്കും. എന്നാൽ 
മൂന്നിലൊന്ന് തുക അടച്ചതുകെമാത്രം ലേലം സ്ഥിര 
പ്പെടുത്തിയതായി കരുതുവാൻ ബന്ധപ്പെട്ട കക്ഷിക്ക് 
അവകാശം ഉായിരിക്കുന്നതല്ല . 
ടെർ / ലേലം അംഗീ ക രിച്ച് ആഫീസിൽ നിന്നും 
അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം ബാക്കി തുക കൂടി 
അടച്ചശേഷം - 50 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു കരാർ 
എഴുതിത്തരികയും മൊത്തം ലേലത്തുകയുടെ 5 % തുക 
സെക്യൂരിറ്റിയും (അക്കൗ് പേയി അല്ലാതെ ഡി . ഡി .) 
അടച്ചതിനുശേഷം ലേലക്കാരന്റെ സ്വന്തം ചിലവിലും 
ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാ 
ണ്. 


- വ്യവസ്ഥകൾ 


1. കരാർ പ്രാബല്യമാകുന്നത് മുതൽ 31 - 3 -2013 വരെ 
- ബാധകമായിരിക്കുന്നതാണ്. 
2. കരാർ പ്രകാരം കുറഞ്ഞത് 4 ലോറികളെങ്കിലും ഒരേ 

സമയം ഏർപ്പെടുത്തുവാൻ സാധിക്ക ണം . ( ഫ്ളീറ്റ് 
ഓണർമാർക്ക് മുൻഗണന നൽകുന്നതാണ്). 


സ ) 


5. പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 8 മണിക്കും വൈകിട്ട് 
5 മണിക്കും ഉള്ളിൽ മാത്രമേ ഫാമിൽ നിന്നും 

വിളവെടുപ്പ് അനുവദിക്കുകയുള്ളൂ. 
6. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെർ/ ലേലം 
അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം സൂപിനു 
ായിരിക്കും. 
7. ടെർ / ലേല നട പ ടി ക ളിൽ ഫാം സൂപിന്റെ 
തീരുമാനം എറണാകുളം ജില്ലാ പഞ്ചാ യ ത്തിന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. 
കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 
ഫാമിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ 
ആയത് കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതായി 

രിക്കും. 
9. നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ( ഡി. ഡി.) ഡിമാന്റ് 

ഡാഫ്റ്റ് ആയി മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . 
ഡി . ഡി . കൾ സൂപ്, ജില്ലാ കൃഷിഫാം , നേര്യമംഗലം 
എന്ന പേരിൽ കോതമംഗലത്ത് മാറത്തക്ക രീതിയിൽ 

അക്കൗ് പേയി അല്ലാതെ എടുക്കേതാണ്. 
10 . നില വി ലു ള്ളതും സർക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
പുറ പ്പെ ടു വി ക്കു ന്ന തു മായ എല്ലാ ടെർ / ലേല 
നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 


3. ( എ ) വലിയ ലോറികളിൽ ചുരുങ്ങിയത് 4500 എണ്ണം 

D X T വിത്തുതേ ങ്ങ ക ളോ ഒറ്റത്തട്ടിൽ 
1500 എണ്ണം 

ല ത ങ്ങ 1 ൻ 
തകളോ ( കു ത്ത നെ ) 

കയറ്റാൻ 
പര്യാപ്തമായിരിക്കണം. 
( ബി ) മിനി ലോറിയിൽ ചുരു ങ്ങി യത് 1000 എണ്ണം 
DX T വിത്തുതേങ്ങകളോ ഒറ്റത്തട്ടിൽ 750 എണ്ണം 
തെങ്ങിൻ തൈകളോ ( കു ത്ത നെ ) കയറ്റാൻ 

പര്യാപ്തമായിരിക്കണം. 
4. വാടക ട്രിപ്പിന് ഓടുന്ന കിലോമീറ്ററിന് ഇത്ര എന്ന 

അടിസ്ഥാനത്തിലായിരിക്കണം (റണ്ണിംഗ് കിലോമീറ്ററിന് 

ഇത്ര എന്ന നിരക്കിലായിരിക്കണം). 
- 5. കൃഷി വകുപ്പിന്റെ വാഹനങ്ങളും ഇതേ ആവശ്യത്തിന് 

ഉപയോഗിക്കുന്നതായിരിക്കും. പ്രസ്തുത വാഹനങ്ങ 
ളുടെ ലഭ്യത കുറവ് വരുന്നപക്ഷംമാത്രം മേല്പടി വാഹ 
നങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. 
ദർഘാസ് ഫോറങ്ങൾ - 400 നിരക്കിൽ ( വിൽപ്പന 
നികുതി പുറമേ) പിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നും 
വിലയ്ക്കോ മണിഓർഡർ മുഖേനയോ 9 - 4 - 2012, 4 മണി 
വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ അധിക 
പകർപ്പുകൾ 200 നിരക്കിൽ ( വിൽപ്പന നികുതി പുറമേ) 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാര ണ വ ശാലും മടക്കി കൊടു ക്കു ന്ന ത ല്ല . ദർഘാസ് 
ഉൾക്കൊള്ളുന്ന കവറിനുപുറത്ത് ഹ്മഹ2012 - 13 വർഷത്തിൽ 
ഉൽ പാ ദ നോ പാ ദി കൾ വിത രണം ചെയ്യു ന്ന തി ന 

ള്ള ദർഘാസ്ത്സത്സ എന്നെഴുതി പിൻസിപ്പൽ, 
കൃഷി ഓഫീസർ, ശക്തൻ ആർ ക്കേ ഡ്, ത്യശ്ശൂർ 
- 1 എന്ന മേൽ വി ലാ സ ത്തിൽ സമർപ്പി ക്കേ താ ണ് . 


50 


KERALA GAZETTE 


[PART III 


മായിരിക്കും. 
9 . അ ൽ ടെർ ഫോറ ത്തിന്റെ എല്ലാ പേജു കളും 

ഒപ്പിടേതാണ്. 
10. ടെറിനൊടൊപ്പം നിരതദ്രവ്യമായ 2,000 പ്രിൻസിപ്പൽ 

കൃഷി ഓഫീസർ, ശക്തൻ ആർക്കേ ഡ്, തൃശ്ശൂർ- 1 

എന്ന പേരിൽ ഡിമാന്റ് ഡാറ്റായി സമർപ്പിക്കേതാണ്. 
11. സാ ധ ന ങ്ങ ൾ കട ത്തു മ്പോൾ ഊാ കാ വുന്ന എല്ലാ 
നഷ്ട ങ്ങളും കരാറു കാ രൻ വഹിക്കേതും നഷ്ടം 
സംഭവിക്കുന്ന സാധ ന ങ്ങ ളുടെ തുക കണക്കാക്കി 

ന ി ര ത ത ദ വ ്യ ത്ത 1 ൽ | ക ട ത്ത 
കൂ ലി യിൽ 

നിന്നും 

ഈടാ ക്കാ വു 
ന്നതാണ്. 
12. ടെർ അംഗീ ക രിച്ച ശേഷം നിബ ന്ധ ന കൾ 

പാലിക്കാതെ വന്നാൽ കൃഷി ഡയ റ ക് ട റുടെ 
അനുമതിക്ക് വിധേയമായി തൊട്ടടുത്ത ദർഘാസുകാരന് 
കരാർ നൽകുന്നതും നിരതദ്രവ്യം സർക്കാരിലേക്ക് 
കുകെട്ടുന്നതുമാണ്. 
13. പ്രിൻസിപ്പൽ കൃഷിഓഫീസർ അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആവശ്യമായ 

എ ണ്ണ 0 1 ല ാ റ ി ക ൾ സ ) ധ ന 
ങ്ങ ള പ പ ട ത ട വ ൻ സ് : പ ാ ർ ട്ട ി ം F ി ന ാ യ ി 

ലഭ്യമാക്കേതാണ്. 


പ്രിൻസിപ്പൽ കൃഷിഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

- പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 


മുദ്രവച്ച് ദർഘാസിനൊടൊപ്പം തൃശ്ശൂരിൽ മാറാവുന്നതും 
( പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ പേരിൽ എടുത്തതുമായ 
2,000 - ത്തിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേതാണ്. 
കൂടാതെ ദർഘാസുകാരൻ - 50 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു 
പ്രാഥമിക കരാറും ദർഘാസിനൊടൊപ്പം വച്ചിരിക്കേതാണ്. 
ദർഘാസുകൾ 10 - 4 - 2012 , 3 മണിവരെ സ്വീകരിക്കുന്നതും 
ആയവ,അന്നേ ദിവസം 4 മണിക്ക് ഹാജരുള്ള കരാറുകാരു 
ടെയോ നിയമാനുസൃതം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഏജന്റുമാരു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ ന 
ിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് മേലധികാരികളുടെ ഉത്തര 
വിന് വിധേയമായി അംഗീകരിക്കുന്നതുമാണ്. എന്തെങ്കിലും 
കാര ണ വശാൽ അന്നേ ദിവസം അവധി പ്രഖ്യാപിക്കപ്പെ 
ട്ടാൽ അതിനടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. നിരതദ്രവ്യം നൽകാത്തതോ 
മുദ്രപത ത്തിൽ കരാർ അടക്കം ചെയ്യാ ത്ത തോ വൈകി 
ലഭിക്കുന്നതോ ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് അംഗീകരിക്കുന്ന കരാറുകാരൻ 15 ,000 
( പതിനയ്യായിരം മാത്രം) - ന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
നൽകേതും 100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിത്തുമാണ്. 

- യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ് റദ്ദ് 
ചെയ്യുന്നതിനും ദർഘാസ് സംബന്ധിച്ച് ഏതൊരു തീരുമാനം 
എടുക്കുന്നതിനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് അധികാ 
രമായിരിക്കുന്നതാണ്. വ്യവസ്ഥകളിലും നിബന്ധനകളിലും ന 
ിലവിലുള്ള എല്ലാ സർക്കാർ നടപടിക്രമങ്ങളും കരാറുകാരൻ 
പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസിൽനിന്നും നേരിട്ടറിയാവുന്നതാണ്. 

പ്രത്യേക വ്യവസ്ഥകളും നിബന്ധനകളും 
1. കരാ റു കാ രൻ ഒരേ സ മയം 4 ലോറി കളും 

ഏർപ്പെടുത്തുവാൻ സാധിക്കുന്നവരാകണം. 
2. വലിയ ലോറി ക ളിൽ ചുരു ങ്ങി യത് 4500 D X T 

വിത്തുതേങ്ങ ക ളോ കുത്തനെ നിർത്താവുന്ന 
തരത്തിൽ 

- 1 5 0 0 
തെങ്ങിൻ തൈകളോ കയറ്റു വാൻ പര്യാ പ് 

മായിരിക്കണം. മിനി ലോറികളിൽ ചുരുങ്ങിയത് 1000 
D X T വിത്തുതേങ്ങകളോ, കുത്തനെ നിർത്താവുന്ന 
ത ര ത്തിൽ 750 തെങ്ങിൻ തൈകളോ കയറ്റുവാൻ 
പര്യാപ്തമായിരിക്കണം. 
ലോറി വാടക രേഖപ്പെടുത്തുന്നത് ട്രിപ്പിന് ഓടുന്ന 
ഓരോ കിലോമീറ്ററിന് ഇത്ര രൂപ എന്നായിരിക്കണം. 
പ്രസ്തുത നിരക്ക് 31 - 3 - 2013 വരെ സ്ഥിര വു മാ യി 
രിക്കണം. 
- ഒരു സ്ഥലത്ത്നിന്ന് പുറപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തി 
പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തുന്ന സമയത്തുള്ള 
ദൂരത്തിനാണ് വാടക നൽകുന്നത്. നേരിട്ടുള്ളഎളുപ്പവഴി 
- ദൂരമായി സ്വീകരിക്കേതാണ്. 
5. വാഹ ന ങ്ങൾ കാത്തു നിൽക്കുന്ന സമ യ ത്തിന് 

വെയിറ്റിംഗ് ചാർജ്ജ് നൽകുന്നതല്ല. 
6. ലോറി കൾ ആവ ശ്യ മു ള്ള പ്പോൾ മാത്രം 

വിളിക്കുന്നതായിരിക്കും. 
7. ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളുംഇതേആവശ്യത്തിനായി 

ഉപയോഗിക്കുന്നതായിരിക്കും. 
8. ഈ കരാർ പ്രകാരം നൽകുന്ന വാടക തുകയ്ക്ക് 

നിയമപ്രകാരമുള്ള ആദായ നികുതി കിഴിവ് ബാധക 


- ടെർ/ ലേല പരസ്യം 
നമ്പർ ഇ ( 2 ) - 107 / 2011- 12. 

2012 ഫെബ്രുവരി 29 . 
പാല ക്കാട് ജില്ല യിൽ എ രു തേൻപ തി യിൽ 
പ്രവർത്തിക്കുന്ന ഐ . എസ്. ഡി . ഫാമിലെ 400 ഓളം എണ്ണം 
കശു മാ വു ക ളിൽ നിന്നുള്ള കശു വി താഴെ ചേർക്കുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി വിൽപന നടത്തുന്നതിന് 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- നിബന്ധനകൾ 


1. ദർഘാസ് ഫോറങ്ങൾ പ്രവർത്തി ദിവസം രാവിലെ 
10 മണി മുതൽ 2012 ഏപ്രിൽ 10 -ാം തീയതി 12 മണി 
വരെ ഫോറത്തിന്റെ വിലയും നികുതിയും ഓഫീസിൽ 
അടച്ച് വാങ്ങേത്താണ്. ആയതിന്റെ വില യാതൊരു കാര 
ണവശാലും തിരികെ നൽകുന്നതല്ല . 
- ദർഘാസിൽ പങ്കെ ടു ക്കുന്ന കക്ഷികൾ 1, 000 
നിര ത ദ വ്യ തുക ഫാം സൂപിന്റെ ഓഫീസിൽ 
കെട്ടിവയ്ക്കക്കേതാണ്. ടെർ ഫോറത്തിന്റെ എല്ലാ പേ 
ജു ക ളിലും ടെറു കാ രൻ ഒപ്പി ടേ തും കൂടാതെ 
ടെ ർ കൊ യാൾ ടെർ ഫോറ ത്തിന്റെ അ വ സാന് 
പേജിലുള്ള പ്രാഥമിക കരാർ " 50 സർക്കാർ മുദ്രപ 
ത്രത്തിൽ എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേതാണ്. 
3. പൂരിപ്പിച്ച ടെറുകൾ 10 - 4- 2012 ചൊവ്വാഴ്ച 1 മണി 

ക്കുള്ളിൽ സൂപ് ഐ .എസ്. ഡി . ഫാം , എരുത്തേൻപ 
- തി എന്ന വിലാസത്തിൽ മുദ്രവെച്ച കവറിനുള്ളിൽ 
ലഭിച്ചിരിക്കേതാണ്. കവറിനു മുകളിൽ “കശുമാവ് 
ടെർ- 2012 എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. 
ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് 400 
ഓളം എണ്ണം കശുമാവുകളിൽ നിന്നുള്ള കശുവിക്ക് 
പകരമായി നൽകുവാൻ തയ്യാറുള്ള തുക അക്കത്തിലും 
അക്ഷരത്തിലും പ്രാദേശിക ഭാഷയിൽ വ്യക്തമായി 


4 . 


KERALA GAZETTE 


[PART III 


ഉടമകളിൽ നിന്ന്മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണി 
ച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


എഴുതിയിരിക്കണം. 
5. മേൽപറഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1.30 മണിക്ക് ടെർ 

സമർപ്പിച്ച വരെ മാത്രം ഉൾപ്പെടുത്തി പരസ്യ ലേലം 
നടത്തുന്നതും ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തയാളുടെ തുക പ്രത്യേകം രേഖപ്പെടുത്തുന്ന 
തുമായിരിക്കും. 
6. തുടർന്ന് അപ്പോൾ സന്നിഹിത രാ യ വരുടെ സാന്നി 
ദ്ധ്യത്തിൽ ടെറുകൾ തുറക്കുന്നതും ടെറിലെ തുക 
ലേല ത്തിൽ കൂടിയ തുക യു മാ യി താര ത മ്യ പ്പെ 
ടുത്തി ഇതിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്ത യാൾക്ക് താൽക്കാ ലി ക മായി ടെർ 

ഉറപ്പിക്കുന്നതുമായിരിക്കും. 
7. താത് ക്കാലിക മായി ഉറപ്പിക്കുന്ന ടെർ ബന്ധപ്പെട്ട 

മേലധികാരികളുടെ അനുമതിക്ക് വിധേയമായി സ്ഥിര 
പ്പെടുത്തുന്നതും ഇതു സംബന്ധിച്ച മേലധികാരികളുടെ 
തീരുമാനം അന്തിമവുമായിരിക്കും. 
8. ടെർ ഉറപ്പിച്ചു കിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗം അപ്പോൾത്തന്നെ ഓഫീസിൽ കെട്ടി 
വയ്ക്കേതാണ്. ടെറുകാരൻ ടെറിൽ നിന്നും പിൻമാറി. 
യാൽ ഈ തുക തിരികെ ലഭിക്കുന്നതല്ല . 
9. ദർഘാസ് നിജ പ്പെ ടു ത്തി കൊണ്ടുള്ള അറിയിപ്പ് 
ലഭിച്ചാലുടൻ തന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക 
അടച്ചശേഷം മരങ്ങൾക്ക് കേടുകൂടാതെ കായ്ഫലങ്ങൾ 
മേയ് 31 - ന് മുൻപായി സ്വന്തം ചെലവിൽ വിളവെടുപ്പ് 
പൂർത്തിയാക്കോണ്. 
10 . ടെർ കൊ വ്യക്തി പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 
10 മണി മുതൽ വൈകുന്നേരം 4 മണിവരെ മാത്രമേ 

വിളവെടുപ്പ് നടത്താൻ പാടുള്ളൂ . 
11. കൂടാതെ മറ്റു സർക്കാർ ടെറുകൾക്കുള്ള നിയമങ്ങളും 

നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
12. കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഫാം ഓഫീ സു മായി 

ബന്ധപ്പെത്താണ്. 
13 . വൈകി യെ ത്തുന്ന - ടെ റു കൾ യാതൊരു 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


1. ദർഘാസ് ഫോറത്തിന്റെ വില - 500 ഉം വില്പന 
നികുതിയും ഉൾപ്പെടെ ഈ ഓഫീസിൽ നേരിട്ട് അടച്ച് 
2012 മാർച്ച് 30 -ാം തീയതി വരെയുള്ള പ്രവർത്തി 
ദിവസങ്ങളിൽ ഉച്ചയ്ക്ക്2.30 മണി വരെവാങ്ങാവുന്നതാ 
ണ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആവശ്യമുള്ളവർ ഫോറം 
ഒന്നിന് വിൽപന നികുതി അടക്കം 313 അധികമായി 
അടച്ച് വാങ്ങാവുന്നതാണ്. യാതൊരു കാരണവശാലും 
ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 
2. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
3. പൂരിപ്പിച്ച ദർഘാസുകൾ 2012 മാർച്ച് 30 -ാം തീയതി 
2 മണി വരെ സ്വീകരിക്കുന്നതും ലഭിച്ച ദർഘാസു 
കൾ അന്നേ ദിവസം സന്നിഹിതരായിരിക്കുന്നവരുടെ 
സാന്നിദ്ധ്യത്തിൽ ഉച്ചയ്ക്ക് 3.30 മണിക്ക് തുറക്കു 
ന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 
വിശ്വാസയോഗ്യമായ ടെറുകൾ കൃഷി ഡയറക്ടറുടെ 
അംഗീകാരത്തിന്വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതു 
മാണ്. 


ഫാം സൂപിന്റെ കാര്യാലയം, 
ഐ . എസ്. ഡി. ഫാം , 
എരുത്തേൻപതി. 


( ഒപ്പ്) 
സൂപ്. 


4. സമ യ പ രി ധിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
5. ദർഘാ സി നൊപ്പം 6,250- ന്റെ നിര തദവ്യം ഒരു 

അംഗീകൃത ദേശസാൽകൃത ബാങ്കിന്റെ കാസറഗോഡ് 
ശാഖയിൽ മാറത്തക്കവിധം കാസറഗോഡ് പ്രിൻസി 
പ്പൽ കൃഷിഓഫീസറുടെ പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാഫായി സമർപ്പിക്കേതും 100 - ന്റെ മുദ്രപത്രത്തിൽ 
ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പി 

ക്കേതുമാണ്. 
6. നിരതദ്രവ്യവും ഉടമ്പടിയും ഇല്ലാത്ത ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല . 
7. ദർഘാസുകൾ ശരിയായി മന ിലാകത്തക്ക രീതിയിൽ 

മേൽവിലാസത്തോടെ പൂരിപ്പിച്ചു നൽകേതാണ്. 
8. ദർഘാസ് ഫോറത്തിന്റെ എല്ലാ പേജു ക ളിലും 

ഒപ്പിട്ടിരിക്കേതാണ്. 
9. ദർഘാസ് സ്വീക രി ക്കുന്ന ദിവസവും തുറക്കുന്ന 
ദിവസവും അവധി ആകുന്ന പക്ഷം തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ഇതേ സ്ഥലത്തും സമ യത്തും 
ദർ ഘാ സു കൾ സ്വീക രി ക്കു കയും തുറ ക്കു കയും 

ചെയ്യുന്നതാണ്. 
10 . ദർഘാസുകൾ യാതൊരു കാരണവും കാണിക്കാതെ 

നിരസിക്കുന്നതിനോ നിർത്തിവയ്ക്കുന്നതിനോ ഉള്ള 
അധികാരം കാസറഗോഡ് പ്രിൻസിപ്പൽ കൃഷിഓഫീസ 
റിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങളും നിബന്ധനകളും പ്രവർത്തിദിവസങ്ങളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ചാൽ അറിയാവുന്ന 
താണ്. സർക്കാർ ടെറുകൾക്ക് ബാധകമായ എല്ലാ 
നിബന്ധനകളും ഈ ടെറിനും ബാധകമായിരിക്കും. 
വാട കയ്ക്ക് നൽകുന്ന ലോറിയുടെ ഭാരം വഹി 
ക്കാവുന്ന ചുരുങ്ങിയ പരിധി 10 ടൺ ആയിരിക്കണം. 
നടീൽ വസ്തുക്കൾ തെങ്ങിൻ തൈകൾ ആണെങ്കിൽ 


ദർഘാസ് പരസ്യം 
നമ്പർ ടി . ബി .(2 ) 1577 / 2012. 


2012 മാർച്ച് 12. 


- കേരള കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 
വിവിധ തോട്ടങ്ങൾ, അംഗീകൃത നഴ്സറികൾ കേരള കാർഷിക 
സർവ്വകലാശാലയുടെ കീഴിലുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, 
നഴ്സറികൾ, റിസർച്ച് സ്റ്റേഷനുകൾ, കാർഷിക മേഖലയുമായി 
ബന്ധപ്പെട്ട മറ്റു അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവയിൽ ന 
ിന്ന് വിവിധ പദ്ധതികളിൽ 2012 - 13 വർഷത്തിൽ കാസറഗോഡ് 
ജില്ല യിലെ വിവിധ കൃഷി ഭവ നു ക ളി ലേക്കും 
ആവശ്യാനുസരണം വിവിധ നടീൽ വസ്തുക്കൾ, വിത്ത്, 
വളം, മറ്റ് കാർഷിക ഉപകരണങ്ങൾ ആദിയായവ എത്തിച്ച് 
കൊടു ക്കു ന്ന തിന് താഴെ പറയുന്ന നിബ ന്ധ ന ക ൾ ക്ക് 
വിധേയമായി ലോറി വാടകയ്ക്ക് നൽകാൻ തയ്യാറുള്ള ലോറി 


11. 


KERALA GAZETTE 


[PART III 


ചു രു ങ്ങി യത് 1500 തൈകൾ കയറ്റി യി രി ക്ക 
ണം . തൈകൾ കുത്തനെ നിർത്തി മാത്രമേ കയ 
റ്റാ വൂ . കുരു മു ളക് വള്ളികൾ നിറച്ച പോളി 
ത്തീൻ ക വ റൂ കൾ, മറ്റ് തെകൾ ആയ ജാതി, 
കമു ക്, ഗാംബു എന്നിവ അടങ്ങിയ പോളി 
ത്തീൻ കവറു കൾ ചുരു ങ്ങി യത് 17 00 എണ്ണം 
വീതവും കശു മാവ് ഗ്രാഫ്റ്റുകൾ ഉൾക്കൊള്ളുന്ന 
പോളിത്തീൻ ബാഗുകൾ ചുരുങ്ങിയത് 1600 എണ്ണം 

വീതവും കയറ്റിയിരിക്കണം. 
12 . ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും 

അതാതു കേന്ദ്ര ങ്ങ ളിലെ തൊഴിലാളികൾ നേരിട്ട് 
ചെയ്യു ന്ന താ ണ് . ആയ തി നാൽ കയറ്റിറക്ക് കൂലി 
ദർ ഘാ സിൽ കാണി ക്കേ തില്ല . സാധ ന ങ്ങ ൾ 
എടുക്കു ന്നതിനും കയറ്റി ഓടുന്നതിനും നിർദ്ദിഷ്ട 
സ്ഥലത്ത് നിന്ന് റണ്ണിംഗ് കിലോമീറ്ററിനുള്ള വാടക 
ദർഘാ സിൽ കാണിച്ചി രി ക്കേ താ ണ് . സാധ ന ങ്ങൾ 
എടുക്കുന്നതിനോ ഇറക്കു ന്ന തിനോ ഉള്ള ദൂരത്തി 
നല്ലാതെ മറ്റ് യാതൊരു വിധ ത്തിലും ഓടുന്ന തിന് 
വാടക കണക്കാക്കുന്നതല്ല. ടോൾ ഫീ , മറ്റ് ചെലവു 
കൾ എന്നിവ കരാറുകാരൻ സ്വയം വഹിക്കേതാണ്. 
കരാ റു കാ രൻ ഒരേ സമയത്ത് ചുരു ങ്ങി യത് 
5 ലോറി വീതമെങ്കിലും ലഭ്യമാക്കാൻ ബാദ്ധ്യസ്ഥനാ 
ണ്. ആവശ്യപ്പെടുന്ന ദിവസം ആവശ്യപ്പെട്ട അത്രയും 
ലോറികൾ കരാറുകാരൻ നൽകിയില്ലെങ്കിൽ അത് 
പകാരം സർക്കാരിന് നഷ്ടം ഊാ വു ക യാ ണെ ങ്കിൽ 
അത് കരാറുകാ ര നിൽ നിന്ന് ഈടാക്കു ന്ന താ യി രി 


ക്കും . ദർഘാസുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ 10 
ദിവ സ ത്തി നകം 100 വിലയുള്ള മുദ്രപത ത്തിൽ 
കരാറുകാരൻ 15, 000 - ന്റെ സെക്യൂരിറ്റി ഒരു അംഗീ 
കൃത ദേശസാൽകൃത ബാങ്കിന്റെ കാസറഗോഡ് ശാഖ 
യിൽ മാറത്തക്ക വിധം കാസറഗോഡ് പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസറുടെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി 

സമർപ്പിക്കേതാണ്. 
13. സാധനങ്ങൾ വിതരണം നടത്തുന്നതിന്ഉത്തരവ് കിട്ടിയാൽ 

ഉടൻ ആവശ്യാനുസരണം ലോറി ലഭ്യമാക്കിവിത്തു 
കൾ, വളം, നടീൽ വസ്തുക്കൾ, മറ്റ് കാർഷികോപ് 
കരണങ്ങൾ എന്നിവ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ 
നിർദ്ദേശാനുസരണം നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ഏറ്റവും 
കുറഞ്ഞ ദൂര ത്തി ലൂ ടെ ഉത്ത ര വാ ദി ത്വ ത്തോടെ 
എത്തിക്കേതാണ്. 


14, 


ആവശ്യാനുസരണം വാഹനങ്ങൾ ലഭ്യമാക്കാതെ ന 
ടീൽ വസ്തുക്കളുടെ നീക്കം തട പ്പെടാനിടയായാൽ 
അതു മൂലം സർക്കാരിനുാകുന്ന എല്ലാ കഷ്ട നഷ്ട 
ങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതും 
അതിൻ പ്രകാരമുള്ള നഷ്ടപരിഹാര തുക ടിയാനിൽ 

നിന്ന് ഈടാക്കുന്നതുമാണ്. 
15. കരാറിന്റെ കാലാവധി കരാർ ഒപ്പിടുന്ന തീയതി മുതൽ 
- 31- 3- 2013 വരെയായിരിക്കും. 


16. തൈകളും നടീൽ വസ്തുക്കളും കയറ്റി യഥാസ്ഥാനങ്ങ 
ളിൽ എത്തിക്കുന്നതിനിടയിൽ അവയ്ക്ക് കേടുപാടു 
കളും കുറവും സംഭവിച്ചാൽ ആയതിന് കരാറുകാരൻ 
ഉത്തരവാദിയായിരിക്കുന്നതും ആയതിനുള്ള നഷ്ട 


